ചി 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


. 


GOVERNM 


കരള 


ള സർക 
VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVI 1 
വാല്യം 56 ) 


22nd February 2011 
- 2011 ഫെബ്രുവരി 22 

3rd Phalguna 1932 
1932 ഫാൽഗുനം 3 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 1 8 


PART III 
Stores Purchase 


Forest Department 


പുനർ ദർഘാസ് നോട്ടീസ് 


Hand Held Metal Detector Multi 
tone Type with LCD Display. 


ടെണ്ടർ ഫോമിന്റെ വില - 400 + 4 % വാറ്റ്. 


നമ്പർ ആർ- 4565 / 2010 . 

2011 ഫെബ്രുവരി 4. 
- പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ തേക്കടിയിലെ ബോട്ട് 
ടിക്കറ്റ് കൗണ്ടറിലേയും വനസംരക്ഷണ പ്രവർത്തനങ്ങളുടെയും 
ആവശ്യത്തിലേക്കായി അനുബന്ധമായി ചേർത്തിരിക്കുന്ന ഇന 
ത്തിലും സ്പെസിഫിക്കേഷനിലും എണ്ണത്തിലുമുള്ള സാധന 
ങ്ങൾ സപ്ലൈ ചെയ്യാൻ താത്പര്യമുള്ള വ്യക്തികൾ സ്ഥാപന 
ങ്ങൾ എന്നി വ രിൽ നിന്നും മത്സ ര 
സ്വഭാവമുള്ള സീൽ വച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ടാക്സ്, കടത്തുകൂലി, കയറ്റിറക്ക് കൂലി, സ്ഥാപിക്കുന്ന 
തിനുള്ള ചിലവ് തുടങ്ങിയ മറ്റെല്ലാ ചെലവുകളും ഉൾപ്പെടെ 
യുള്ള നിരക്കാണ് രേഖപ്പെടുത്തേണ്ടത്. ടെണ്ടർ ഫോറങ്ങൾ 
1 - 3 - 2011 ചൊവ്വാഴ്ച 1 മണിവരെ ഡെപ്യൂട്ടി ഡയറക്ടർ 
( പ്രൊജക്ട് ടൈഗർ) തേക്കടിയുടെ കാര്യാലയത്തിൽ നിന്നും 
നേരിട്ട് ലഭിക്കു ന്ന തും പൂരിപ്പിച്ച് സീൽ ചെയ്ത ടെണ്ടർ 
ഫോറം 1- 3 - 2011 ചൊവ്വാഴ്ച 3 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം വൈകിട്ട് 3. 30 മണിക്ക് ഹാജരുള്ള കരാറുകാരു 
ടെയോ അവർ ചുമതലപ്പെടുത്തുന്ന പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതുമാണ്. 


കമ് ഇനത്തിന്റെ പേരും എണ്ണം നിരതദ്രവ്യം 
നമ്പർ ഏകദേശ അടങ്കൽ തുകയും 


2 , 500 


ഡോർഫയിം മെറ്റൽ 
ഡിറ്റക്ടർ - 1,00,000 1 
Specification 
PVC coated for outdoor use and 
weather proof. Walk through type 
suitable to detect metal 
contamination of 30 MM Cube size 
with LCD display type including 
Walk / Stop indication . In built 
control unit & battery charger. 

മെറ്റൽ ഡിറ്റക്റ്റർ ഹാന്റ് ഹോൾഡ് 
ഡിവൈസ്- 23,000 3 
Specification 


- പൊതു അവധിയൊഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 
1-3 - 2011- ന് ദർഘാസ് നടക്കാതെ വരികയാണെങ്കിൽ 4- 3 -2011 - ലോ 
ആ | ദിവ സവും നട ക്കാതെ വരി ക യാ ണ ങ്കിൽ 
7 - 3 - 2011- നോ അതേ സ്ഥലത്തും അതേ സമയത്തും അതേ 
നിബന്ധനകൾ പ്രകാരവും ദർഘാസ് നടത്തുന്നതായിരിക്കും. 
ദർഘാസ് നിശ്ചയിച്ചിരിക്കുന്ന ദിവസം പൊതു അവധിയായി 
പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസ് നടത്തുന്നതാണ്. 


575 


- പൂരിപ്പിച്ച ടെണ്ടർ ഫോമിനോടൊപ്പം നിരതദ്രവ്യമായി 
ഡെപ്യൂട്ടി ഡയറക്ടർ ( പ്രൊജക്ട് ടൈഗർ), പെരിയാർ ഈസ്റ്റ് 
ഡിവിഷൻ, തേക്കടിയുടെ പേരിൽ മാറാവുന്ന നിശ്ചിത തുക 
യുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ്, 50 - ന്റെ മുദ്രപത ത്തിൽ 
പ്രാഥമിക എഗ്രിമെന്റ് എന്നിവ ഉള്ളടക്കം ചെയ്തിരിക്കണം. 


- ടെണ്ടർ ഉള്ളടക്കം ചെയ്യുന്ന ക വ റിനു മുക ളിൽ “ പരി യാർ ഈസ്റ്റ് 
ഡിവിഷനി ലേ ക്ക് - ( ഇ ന ത്തിന്റെ 

പേര്) - സപ്ളെ 
ചെയ്യുന്നതിനുള്ള ടെണ്ടർ” എന്ന്ആലേഖനം ചെയ്തിരിക്കണം. സപ്ലെ ചെയ്യുന്ന 
ഉപകരണങ്ങൾ ഉയർന്ന ഗുണനിലവാരമുള്ളവയും സപ്ലെ ഓർഡർ ലഭിച്ച് 30 ദിവ 
സത്തിനുള്ളിൽ സപ്ലെചെയ്ത്, സ്ഥാപിച്ച്, പ്രവർത്തിപ്പിച്ചു ബോദ്ധ്യപ്പെടുത്തിയ 
ദിവസം മുതൽ 4 ആഴ്ചയ്ക്കുള്ളിൽ ബിൽ തുക നൽകുന്നതാണ്. കാരണം പറയാതെ 
ടെണ്ടർ 

- നിര സി ക്കു ന്ന 
തിനുള്ള അധികാരം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ( പ്രൊജക്ട് ടൈഗർ) ഉണ്ടായിരിക്കുന്ന 
താ ണ് . കൂടു തൽ വിവ ര ങ്ങൾ വനംവകു പ്പിന്റെ വെബ് സൈറ്റ് ആയ 
k e r a 1 a f 0 r e s t . G 0 V . i n - ൽ 
ലഭ്യമാണ്. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, 
ജക്ട് ടൈഗർ). 


- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ, തേക്കടി. ( പൊ 


